Kerala Gazette No . 33 dated 18th August 2015 . 


PART I 


GOVERNME 


കാൾ 


KERALA 


WENT OF KE 


കേരള സർക്കാർ 


റവന്യു (എഫ്) വകുപ്പ് 


തിരുത്തൽ വിജ്ഞാപനം 


സ . ഉ. ( എം .എസ്) നമ്പർ 302 / 2015 /റവന്യൂ . തീയതി, തിരുവനന്തപുരം, 2015 ജൂലൈ3. 


ത്യ ശ്ശൂർ ജില്ല യിലെ തല പ്പിള്ളി താലൂ ക്കിലെ ആറ്റൂർ വില്ലേജിലെ 
ബ്ലോക്ക് നമ്പർ 50- ലെ മുഴുവൻ സർവ്വ നമ്പരുകളും വീരുപ്പാക്ക വില്ലേജിനോട് 
കൂട്ടിച്ചേർത്തു കൊണ്ടും ആറ്റൂർ വില്ലേ ജിൽനിന്നും ഒഴി വാ ക്കിക്കൊണ്ടും 
പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു . 


ആറ്റൂർ വില്ലേജിലെ ബ്ലോക്ക് 50- ൽപ്പെട്ട സർവെ നമ്പർ 1 മുതൽ 158 വരെയുള്ള 
2375.7113 ഹെക്ടർ സ്ഥലം വീരു പാക്ക് വില്ലേ ജി നോട് ചേർക്കു ന്നതുമൂലം 
കുറവ് വന്നിട്ടുള്ള വിസ്തീർണ്ണം കഴിച്ച് ആറ്റൂർ വില്ലേജിന്റെ നാളത് വിസ്തീർണ്ണം 
635.6895 ഹെക്ടറും വീരുപ്പാക്ക് വില്ലേജിൽ കൂടുതലായി ചേർത്തിട്ടുള്ളതനുസരിച്ച് 
വീരുപ്പാക്ക് വില്ലേജിന്റെ നാളത് വിസ്തീർണ്ണം 2866.1175 ഹെക്ടറായി പുനർ നിർണ്ണയം 
ചെയ്തിരിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ . വിശ്വാസ് മേത്ത , 
റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി. 


13 


